PART IV 
Private Advertisements and Miscellaneous Notifications 


Kerala State Lotteries Department 


ദർഘാസ് പരസ്യം 
നമ്പർ പബ്.1-7432/ 07/ ഡി.എസ്.എൽ. 2008 ആഗസ്റ്റ് 6. 

കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഭാഗ്യക്കുറി 
ടിക്കറ്റുകൾ, ഡിസ്പ്ലേ പരസ്യങ്ങൾ മുതലായവ പ്രിന്റ് ചെയ്യു 
ന്നതിനുവേണ്ടി അവയുടെ ആർട്ട് വർക്കുകൾ ഫിലിമിലാക്കി 
(4 കളർ ഫിലിം ഔട്ട് പുട്ട്) നൽകുന്നതിന് തിരുവനന്തപുരം 
ജില്ല യിലുള്ള സ്ഥാപ ന ങ്ങ ളിൽ നിന്നും ( സ്വ യർ സ . 
മീറ്റ റി നുള്ള കുറഞ്ഞ നിരക്ക് സഹി തം ) മുദ്ര വച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

നിരതദ്രവ്യം - രൂപ 5,000. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 
- അസ്സൽ- രൂപ 400 + നികുതി. 

പകർപ്പ്- രൂപ 200 + നികുതി. 
ദർഘാസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
ദിവസങ്ങളിൽ ഭാഗ്യക്കുറി വകുപ്പിന്റെ ആസ്ഥാന ഓഫീസിലെ 
പരസ്യ വിഭാഗത്തിൽ നിന്ന് നേരിട്ടോ 0471 - 2305193 എന്ന 
നമ്പരിലോ വകുപ്പിന്റെ www. keralalotteries.com എന്ന 
വെബ്സൈറ്റിൽ നിന്നോ അറിയാവുന്നതാണ്. 


5. ഭാഗ്യക്കുറി ഡയറക്ടറുടെയോ ഡയറക്ടർ ചുമതല 

പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ നിർദ്ദേശമനുസരിച്ച് 
കരാറുകാരൻ നിർദ്ദിഷ്ട ജോലികൾ യഥാ സമയത്ത് 
ത്യപ്തി ക ര മായി ചെയ്തു തീർത്ത് ഡയറക്ടറുടെ 
ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. 
6. ആർട്ട് വർക്കുകൾ രഹസ്യ സ്വഭാ വ മു ള്ള താക യാൽ 
സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതും ഉത്തരവാദി 
ത്ത്വത്തോടെ ഡയറക്ടറെയോ ഡയറക്ടർ അധികാര 
പ്പെടു ത്തുന്ന സീനിയർ ഓഫീസ്റെയോഏൽപ്പിച്ച് 

കൈപ്പറ്റ് രസീത് വാങ്ങേണ്ടതാണ്. ആർട്ട് വർക്കുകൾ 
യാതൊരു കാരണവശാലും മറ്റൊരു വ്യക്തിക്കോ സ്ഥാപന 

ത്തിനോ കൈമാറുവാൻ പാടുള്ളതല്ല. 
-- മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച 
വരുത്തുകയാണെങ്കിൽ അതുമൂലമുണ്ടാകുന്ന വിശ്വാസ 
തകർച്ചയ്ക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കും കരാറുകാ 
രൻ ഉത്തരവാദിയായിരിക്കും. ഈ നഷ്ടം കരാറുകാര 
നിൽ നിന്നും ഈടാക്കുന്നതിനും ഈ കരാർ റദ്ദാക്കുന്ന 
തിനും പൂർണ്ണ അധികാരം ഭാഗ്യക്കുറി വകുപ്പ് ഡയറ 
ട ർ 

ക്ക 
ണ്ടായിരിക്കും. 
മുദ്രവച്ച ദർഘാസുകൾ 30 -8 -2008, 1 മണിക്ക് മുൻപായി 
ഭാഗ്യക്കുറി ഡയറക്ടറേറ്റിൽ ലഭിക്കേണ്ടതാണ്. അന്നേ 
ദിവസം 3 മണിക്ക് സന്നിഹിതരായ ദർഘാസുകാരുടെ 

സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
9. ദർഘാസ് അടക്കംചെയ്ത മുദ്രവച്ച കവറിന് മുകളിൽ 
ഭാഗ്യക്കുറി ടിക്കറ്റുകൾ, ഡിപ്ലേ പരസ്യങ്ങൾ മുതലായ 
വയുടെ ആർട്ട് വർക്കുകൾ ഫിലിമിലാക്കുന്നതിനുള്ള 

ദർഘാസ് എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. 
10 . ഡയറക്ടർ, കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടറേറ്റ്, 

വികാ സ് ഭവൻ, തിരു വ ന ന്ത പു രം - 695 033 എന്ന 
വിലാസത്തിൽ ദർഘാസുകൾ ലഭിക്കേണ്ടതാണ്. 


നിബന്ധനകൾ 


1. ദർഘാസ് കാലാവധി കരാർ തീയതി മുതൽ ഒരു വർഷം 

തികയുന്നതുവരെയായിരിക്കും. 
2. കരാർ കാലാവധിക്കുശേഷം വകുപ്പ് ആവശ്യപ്പെടുന്ന 
പക്ഷം മൂന്നു മാസം കൂടി യോ പുതിയ കരാറിൽ 
ഏർപ്പെടുന്നതുവരെയോ കരാറുകാരൻ തുടരേണ്ടതാണ്. 
3. കരാ റു കാ രനെ ചുമ ത ല പ്പെ ടു ത്തുന്ന ജോലികൾ 

ചെയ്യുന്നതിൽ സമയ നിബന്ധന പാലിക്കേണ്ടതാണ്. 
- കരാറുകാരന് ഈ കരാർ പ്രകാരമുള്ള ഏതെങ്കിലും 
ജോലി മറ്റൊരാൾക്ക് കൈമാറാനോ മറ്റൊ രാ ളുടെ 
പേരിലാക്കാനോ അവകാശമുണ്ടായിരിക്കുന്നതല്ല. 


സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടറേറ്റ്, 
വികാസ്ഭവൻ, തിരുവനന്തപുരം. 


( ഒപ്പ്) 
ഡയറക്ടർ. 


